Regn . No. KERBIL /2012 /45073 
- dated 5 - 9- 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/ 2012 -14 


GOVERN 


ക 


രള സർക്ക 


ക്കാർ 


VMENT OF 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


No. 


Vol . II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd January 2013 
2013 ജനുവരി 22 
2nd Magha 1934 
1934 മാഘം 2 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


നമ്പർ എൽ6 - 63714 / 2012 . 

2012 ഡിസംബർ 6 . 
-- കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 38 - ൽ സർവെ 373 / 3 ൽപ്പെട്ട സർക്കാർ വക തരിശിൽ 
നിന്നിരുന്നതും മുറിച്ചുമാറ്റിയതുമായ പ്ലാവിന്റെ തടി വില്ലേജ് 
ഓഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുള്ളതും ചുവടെ 
ചേർക്കുന്ന അളവുകളോടു കൂടിയ ടി മരം 24 - 1- 2013 -ാം 
തീയതി 11 മണിക്ക് കല്ലുവാതുക്കൽ വില്ലേജാഫീസിൽവച്ച് 
പരസ്യമായി ലേലം നടത്തുന്നതാണ്. 

ഇനം പ്ലാവ് 
നെഞ്ചുയരത്തിലുള്ള ചുറ്റുവണ്ണം - 180 സെ . മീ . 
തടിയുടെ അളവ് 0. 824 ക്യൂ . മി. 
നിരക്ക് 15620 ക്യൂ . മീ. 
തുക - - 1,287, 
വിറകിന്റെ അളവ്- 0. 813 മെ.ടൺ 
നിരക്ക് 500 മെ . ടൺ. 
തുക - - 407 
ആ കെ - 13 , 278 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തിച്ചേർ ന്ന് ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താത്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തായിരിക്കും. ലേലം വിളിക്കുന്ന ആൾ അപ്പോൾത്തന്നെ 
ലേലത്തുകയും നിയമാനുസൃത വില്പന നികുതിയും ലേല 
ഉദ്യോഗസ്ഥനെ ഏല്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം 
സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൾ സ്വന്തം 
ചെലവിൽ ടി മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 

ഏതെങ്കിലും കാരണത്താൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ 
ലേലം വിജയകരമായി നടത്തുവാൻ സാധിച്ചില്ലായെങ്കിൽ 
അനുയോജ്യമായ മറ്റൊരുദിവസം നിശ്ചയിക്കാവുന്നതും ടി 
തീയതിയിൽ പുനർലേലം നടത്താവുന്നതുമാണ്. ലേലം 
അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും കൊല്ലം ജില്ലാ 
കളക്ടർക്കാണ് പൂർണ്ണ അധികാരം. സാധാരണ സർക്കാർ 
ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ടി ലേലത്തിനും 
ബാധകമായിരിക്കും. നിശ്ചയിച്ച തീയതി അവധിയാണെന്നു 
വരുന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ലേലം 
നടത്തുന്നതാണ്. 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


